കേരള സർക്കാർ 
Government of Kerala 

2015 


Regn . No . KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015-17 


GOVERNO 


കയ 


ക്കാർ 


രള സർട്ടി 
WMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ഫെബ്രുവരി 3 
3rd February 2015 

1190 മകരം 20 
20th Makaram 1190 


നമ്പർ 


5 


Vol. IV | 


No . 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 14 
14th Magha 1936 


PART III 
Co - operative Department 


കൊല്ലം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( ഹാജർ: ശ്രീ . കെ . എം . രാഘവൻ ഉണ്ണിത്താൻ) 
നമ്പർ എ . ഇ .എൽ.- 10423/ 2012. 

2014 ആഗസ്റ്റ് 30. 
വിഷയം: - ക . 1104 മങ്ങാട് വില്ലേജ് കൺസ്യൂമർ സഹകരണ സംഘം - സമാപ്തീകരണം - രജിസ്ട്രേഷൻ 

റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച്. 
സൂചന: - ( 1) ഈ ആഫീസിലെ 2 - 11- 2012 - ലെ എ . ഇ . എൽ. 10423/ 2012 -ാം നമ്പർ കത്ത് . 
- (2 ) കൊല്ലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 24- 9- 2012 - ലെ പി / 2241/1104 /12, 8 -8 -2012 - ലെ പി 1104/ 2012 

നമ്പർ കത്തുകൾ. 

- ( 3) കൊല്ലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ പി / 2893/ 1104/12 -ാം നമ്പർ കത്ത്. 
സൂചന (1) ഉത്തരവ് പ്രകാരം സമാപ്തീകരണത്തിലായ ക്യൂ . 1104 മങ്ങാട് വില്ലേജ് കൺസ്യൂമർ സഹകരണ സംഘം ക്ലിപ്തം 
പ്രഥമ പൊതുയോഗം കൂടുകയോ പ്രവർത്തനം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല . സൂചന ( 1) ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 
ലിക്വിഡേറ്റർ 25 - 11- 2012 - ൽ ചാർജ്ജടുത്തിട്ടുള്ളതുമാണ്. ലിക്വിഡേറ്റർ ചീഫ് പ്രമോട്ടർക്ക് സംഘം വക റിക്കാർഡുകൾ 
ഹാജരാക്കുന്നതിന് കത്തയച്ചെങ്കിലും റിക്കാർഡുകൾ ഹാജരാക്കിയിട്ടില്ല . കൊല്ലം സഹകരണ സംഘം ആഡിറ്റ് അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ ആഫീസിൽ നിന്നും സംഘം ആർ. എൻ. എ . ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണെന്നും സംഘത്തിന്റെ ആഡിറ്റ് 
നടത്തിയിട്ടില്ലാത്തതിനാലും ആഡിറ്റ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് റിക്കാർഡുകൾ ലഭ്യമായിട്ടില്ല . സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ 
തിട്ടപ്പെടുത്താൻ കഴിയാത്തതിനാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകണമെന്ന് സൂചന ( 3) പ്രകാരം കൊല്ലം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ശുപാർശ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ചുവടെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

- ഉത്തരവ് 
ക . 1104 മങ്ങാട് വില്ലേജ് കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 74 പ്രകാരം ഇതിനാൽ റദ്ദ് ചെയ്ത ഉത്തരവാകുന്നു . സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ മൂന്ന് 
വർഷത്തേക്ക്സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിൽ നിന്നും മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 

( ഒപ്പ്) 
കൊല്ലം. 

ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


Gaz . No. 5 / 2015 /DTP (Co -operative). 


261 


3rd FEB . 2015 ] 


CO -OPERATIVE DEPARTMENT 


| 12 


REGISTRATION CERTIFICATES 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969) that 
the following Societies that the particulars which are 
furnished in the Categorical Statements are registered by 
me today as a Co - operative Society under the said Act 
on the basis of limited liability and that the bye -laws of 
the undermentioned societies are also hereby registered 
under the said section . 


7. Type - Labour Contract Co - operative Society , 

| Rule 15 ( 9 ) of KCS Act & Rule . 
8. Authorized Share Capital — ^50 ,00 ,000 (Rupees Fifty 

Lakhs only ). 

( 1) 10000 Share of ` 500 each. 


9. Maximum Borrowing Power — 20 times of total 

paid up Share Capital and Reserve Fund . 


Office of the Joint Registrar 
of Co -operative Societies 
(General), Kollam . 


( Sd.) 
Joint Registrar 

(General). 


Categorical Statements 


No. 0 - 6613 /2013 . 


| 6th December 2014. 


1. Name and Number of the Society — Mynagappally North 

Vanitha Co -operative Society Ltd . No. Q . 1611 . 


2. Date of Registration — 6 - 12 -2014 . 


3. Address — Mynagappally North Vanitha Co- operative 

Society Ltd. No. Q . 1611, Mynagappally North P. O . 


4 . Liability — Limited . 
5. Area of operation — Mynagappally Panchayat only . 
6 . Objectives — As per Bye law Clause- 2 . 
7. Type — Vanitha (Women ) Co -operative Society Rule 

| 15 ( 10 ) (1 ) of KCS Act & Rule . 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
നമ്പർ ഒ. 1608 / 2014 ( 3). 

| 2014 ഡിസംബർ 5. 
- 1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് ( 1969 - ലെ 
21 -ാം നമ്പർ ആക്ട്) 7 -ാം വകു പ്പ നു സ രിച്ച് എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് 
എ ന്തെ ന്നാൽ തൃശ്ശൂർ ജില്ല യിൽ ത്യശ്ശൂർ താലൂക്കിൽ 
(തപാലാഫീസ്തൃശ്ശൂർ- 680 003), തൃശ്ശൂർ താലൂക്ക് പട്ടികജാതി/ 
പട്ടികവർഗ്ഗ സാമൂഹ്യക്ഷേമ സഹകരണസംഘം ഇന്നേ ദിവസം 
പ്രസ്തുത ആക്ടനുസരിച്ച് ക്ലിപ് ബാദ്ധ്യതയോടുകൂടിയ ഒരു 
സഹകരണ സംഘമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 

തരംതിരിച്ചുള്ള പട്ടിക 
- 1. സംഘത്തിന്റെ നമ്പരും പേരും - ആർ. 1436 തൃശ്ശൂർ 

താലൂക്ക് പട്ടികജാതി/ പട്ടികവർഗ്ഗ സാമൂഹ്യക്ഷേമ 

സഹകരണസംഘം ക്ലിപ്തം. 
2. രജിസ്ട്രേഷൻ ചെയ്ത തീയതി- 5 -12 -2014. 
3. മേൽവിലാസം - തൃശ്ശൂർ താലൂക്ക് പട്ടികജാതി/ പട്ടികവർഗ്ഗ 

സാമൂഹ്യ ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ആർ- 1436, ചുങ്കം, കാഞ്ഞാണി റോഡ്, 

തൃശ്ശൂർ- 680 003 . 
- പ്രവർത്തന പരിധി- -തൃശ്ശൂർ താലൂക്ക്. 
- ബാധ്യത - ക്ലിപ്തം. 


8 . Authorized Share Capital — \64,00 ,000 (Rupees Sixty 

four Lakhs only ). 

(1 ) 2000 " A Class Share of 500 each. 


(2 ) 4000 "B Class Share of 1,250 each . 
(3 ) 4000 " C Class Share of 100 each . 


9. Maximum Borrowing Power — 50 times of total 

paid up Share Capital and Reserve Fund . 


പ്രധാന ഉദ്ദേശ്യം നിയമാവലി നിബന്ധന " 5 - ന് വിധേയം. 


(2) 


അംഗീകൃത ഓഹരി മൂലധനം - 5, 16 , 00,000 ( അഞ്ച് കോടി 
No. 0 -1454/2014, 

6th December 2014 . 

പതിനാറ് ലക്ഷം രൂപ മാത്രം) 
| 1. Name and Number of the Society - Clappana Panchayat 

“ എ ക്ലാസ്സ് - 250 X 200000 = 5, 00,00, 000 
Labour Contract Co -operative Society Ltd . 

" ബി ക്ലാസ്സ് 500 X 2000 = 10 , 00, 000 
No . Q . 1610 . 

“ സി ക്ലാസ്സ് - 30 X 20000 = 6,00, 000 
2. Date of Registration — 6 -12-2014 . 

- ആ കെ - 5 , 16, 00, 000 
3. Address — Clappana Panchayat Labour Contract 

8. സംഘത്തിന്റെ തരം - ( ചട്ടം - 15 ) 11 ( 1) സാമൂഹ്യക്ഷേമ 
Co- operative Society Ltd . No. Q . 1610 , Clappana P. O ., 

സഹകരണ സംഘം. 
Kollam. 

9. പരമാവധി വാങ്ങാവുന്ന കടം- അടച്ചു തീർത്ത ഓഹരി 

മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 
4. Liability — Limited . 

150 ഇരട്ടി. 
5. Area of operation — The whole part of Kollam District 

സഹകരണ സംഘം 

( ഒപ്പ്) 
except Kulathupuzha Panchayat. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) സഹകരണ സംഘം 
6 . Objectives — As per Bye law Clause -3. 

ഓഫീസ്, തൃശ്ശൂർ. 

ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 
262 


3rd FEB . 2015 ] 


CO -OPERATIVE DEPARTMENT 


13 


- ഉത്തരവ് 


കോഴിക്കോട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് സമാപ്തീകരിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാവുന്ന 
- രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

താണെന്നും സൂചന ( 3) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ഹാജർ : കെ . നാരായണൻ ) 

( ജനറൽ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ 

താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 
നമ്പർ എസ് . ടി .- 892 / 2012 . 

2014 നവംബർ 28. 
വിഷയം : - സഹകരണ വകുപ്പ് - നാദാപുരം ടി. ഐ . എം . 
കാന്റീൻ സഹകരണ സംഘം ( ലി ) നമ്പർ 

ലിമിറ്റഡ് നമ്പർ ഡി . 2825, നാദാപുരം ടി. ഐ . എം . കാന്റീൻ 
ഡി . 2825 സമാപ്തീകരണം- ലിക്വിഡേറ്ററെ 

സഹകരണ സംഘം 27 - 4 - 2006 - ന് ശേഷം പ്രവർത്തനരഹിത 

മായതിനാലും സംഘം ബൈലോയിൽ പ്രതിപാദിച്ച ഉദ്ദേശ്യ 
നിയമിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 

ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് മേലിൽ യാതൊരു സാദ്ധ്യതയും 
സൂചന: - (1) സഹകരണ ആഡിറ്റ് ജോയിന്റ് ഡയറക്ടറുടെ സാഹ ചര്യവും ഇല്ലെന്ന് ബോദ്ധ്യപ്പെട്ട തി നാ ലും , കേരള 

31- 1- 2012 - ലെ എം / 965/ 09 നമ്പർ കത്ത് . സഹകരണ നിയമ വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരണ 
(2) വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 

നടപടികൾ ആരംഭിക്കുന്നതിന് സഹകരണ നിയമം 72 (1) 
30- 3- 2013 - ലെ 366/ 13 / ഡി നമ്പർ കത്ത് . 

( പകാരം വട കര അ സി സ്റ്റന്റ് ര ജി സ് ടാർ ( ജനറൽ) 

ആ ഫീ സിലെ നാദാ പുരം യൂണിറ്റ് ഇൻ സ് പെക് ട 
വടകര താലൂക്കിൽ നാദാപുരം ടി. ഐ . എം . ട്രെയിനിംഗ് 

ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 
കോളേജ് ആസ്ഥാ ന മായി 9 - 5 - 2005 - ന് രജിസ്റ്റർ ചെയ് 

ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത്, ചാർജ്ജടുത്ത തീയതിയിലെ 
പ്രവർത്തനം ആരംഭിച്ച നാദാ പുരം ടി . ഐ . എം . കാന്റീൻ 

സംഘം ആസ്തി ബാദ്ധ്യ താ പട്ടിക തയ്യാറാക്കി ഈ 
സഹകരണ സംഘത്തെ സൂചന ( 1) പ്രകാരം ആർ.എൻ. എ . 

ആഫീസിൽ സമർപ്പിക്കേണ്ടതും അപ്പീൽ കാലാവധിയായ 60 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഉത്തരവായ സാഹചര്യത്തിൽ, 

ദിവസത്തിനുശേഷം സമാപ്തീകരണ നടപടികൾ ആരംഭിച്ച് 
സംഘം പ്രവർത്തന സാധ്യത പരി ശോ ധി ക്കു ന്ന തിന് 

മൂന്നു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതും നടപടികളിലെ 
നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, 2 -1- 2006 മുതൽ 27 -4- 2006 

പുരോഗതി യഥാസമയം അറിയിക്കേണ്ടതുമാണ്. 
വരെമൂന്നു മാസം മാത്രം പ്രവർത്തനം നടത്തിയ മേൽ 
സംഘം പുനരുദ്ധരിക്കുന്നതിന് ഭരണസമിതി ഇതുവരെയും സഹകരണ സംഘം ജോയിന്റ് 
തയ്യാറാവുകയോ താൽപര്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും - രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, 

( ഒപ്പ്) 
പവർത്തന സാധ്യത കാണു ന്നി ല്ലെ ന്നും ആയ തി നാൽ കോഴിക്കോട്. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


263 


